Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. 02 . mmud 
KL / TV (N )/12 /12 - 14 


GOVERN 


899 


Pogo 


93mm 
LIEMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


18th September 2012 
2012 sk ] äw À 18 


Vol. I 


THIRUVANANTHAPURAM , TUESDAY 


No. 115 


vloeijo 1 


- തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


27th Bhadra 1934 

1934 Bolbo 27 


PART III 


Forest Department 
TIMBER SALES DIVISION , KOTTAYAM 

AUCTION -CUM - TENDER NOTICE 


No . TS2 - 1061/11/Oct. 


23rd August 2012 . 


The under mentioned quantity of timber kept in each timber depots under Timber Sales Division , Kottayam will be 
sold in public Auction -cum - Tender on the dates noted against each depot. The sale will be subject to the conditions 
notified in the Kerala Gazette No. 50 dated 20 -12 -2011 by the Chief Conservator of Forests vide Letter No. Pro . 5 - 4668 / 11 
dated 7 - 12 - 2011 . Further details can be had from Timber Sales Division , Kottayam and corresponding depots during the 
working hours . 
E . M . D . : 

Teak — 20 ,000 . 
Other Species — 10 ,000 . 
Value of tender form — 200 + VAT. 


Class/Approximate Quantity 


Name of 
Depot 


Teak 


Date of 
Auction 


Aproximate 

Value 


M 


Teak Other species 
Poles (Including Hard wood 
(Nos.) and Soft wood ) (M3) 


50 


Parampuzha 
Kothamangalam 
Thalakkode 


5 - 10 - 2012 
8 - 10 -2012 
22 - 10 - 2012 


100 
100 


20 , 00 ,000 
20 ,00 ,000 
30 ,00 ,000 


III class — 392 
IV class — 47 
V class — 19 


Vettikkad 


15 - 10 - 2012 


30 ,00 , 000 


18th SEPT . 2012] 


FOREST DEPARTMENT 


204 


Value and quantity of timber is approximate . It may be varied . For details contact to 0481- 2312008 . 


Depot Officer, Kothamangalam — 9496279527, 9539879561 


Depot Officer , Vettikkadu — 9446204808, 9446013055 


Depot Officer, Parampuzha - 8547601571 , 9947953449 


Depot Officer, Thalakkodu _- 9447310172, 9637468965 


കോട്ടയം ഗവൺമെന്റ് തടി വില്പന വിഭാഗത്തിന്റെ കീഴിലുള്ള ഡിപ്പോ ക ളിലെ തടി യി ന ങ്ങൾ താഴെപ്പറയുന്ന 
തീയ തി ക ളിൽ 20 - 12 - 2011 - ലെ കേരള ഗസറ്റ് നമ്പർ 50 - ൽ ചീഫ് ഫോറസ്റ്റ് കൺ സർവേ റ്ററുടെ ( സം ര ക്ഷ ണം ) 
7- 12- 2011 -ാം തീയതിയിലെ പാ . 5- 4668/ 11 -ാം നമ്പരായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള നിബന്ധനകൾക്ക് വിധേയമായി ദർഘാസ്/ ലേല 
വ്യവസ്ഥപ്രകാരം വിൽക്കുന്നതാണ്. വിശദവിവരങ്ങൾക്ക് ഈ ഓഫീസിലോ ( 04872312008 ), ഡിപ്പോ ഓഫീസുകളിലോ ( ഡിപ്പോഓഫീസർ, 
കോതമംഗലം : 9496279527 / 9539879561, ഡിപ്പോ ഓഫീസർ, വെട്ടിക്കാട് : 9446204808/ 9446013055 , ഡിപ്പോഓഫീസർ, പാറമ്പുഴ: 8547601571/ 
9947953449 , ഡിപ്പോഓഫീസർ, തലക്കോട് : 9447310172 / 9637468965) ബന്ധപ്പെടേണ്ടതാണ്. 


- ഇ . എം . ഡി. - 


തേക്ക് - 


20,000. 


മറ്റിനം 


10 ,000 . 


ദർഘാസ് ഫോറത്തിന്റെ വില - 200 + വിൽപ്പന നികുതി. 


( തടിയുടെ അളവിലും വിലയിലും വ്യത്യാസം വരാവുന്നതാണ്.) 


ഇനം/ ഉദ്ദേശ അളവ് 


തേക്ക് ( ക്യു . മീ .) 


തേക്ക് 


ഉദ്ദേശ വില 


ഡിപ്പോ 


തീയതി 


കഴകൾ 


മറ്റിനം ( ക്യു . മീ.) 
( ഘനമരങ്ങളും 
വെള്ള മരങ്ങളും 
ഉൾപ്പെടെ) 


(എണ്ണം) 


പാറമ്പുഴ 


5 - 10 - 2012 


20 , 00 ,000 


കോതമംഗലം 


8 - 10 - 2012 


20 ,00, 000 


തലക്കോട് 


22 - 10 - 2012 


30 ,00, 000 


III class — 392 
IV class — 47 
V class — 19 


വെട്ടിക്കാട് 


15 - 10 - 2012 


50 


30, 00, 000 


Divisional Forest Office , 
Timber Sales Division , 
Kottayam. 


( Sd .) 


Divisional Forest Officer. 


18th SEPT . 2012] 


FOREST DEPARTMENT 


205 


വൈൽഡ് ലൈഫ് ഡിവിഷൻ, പീച്ചി 

ദർഘാസ് പരസ്യം 


നമ്പർ പി . ഡബ്നു .1- 1993 / 2012 . 

2012 ആഗസ്റ്റ് 21. 
കേരള ഗവർണ്ണർക്കുവേണ്ടി പീച്ചി വന്യജീവി ഡിവിഷൻ, 
വൈൽഡ് ലൈഫ് വാർഡൻ താഴെ വിവരിക്കുന്ന ജോലികൾ 
കരാ റെടുത്ത് ചെയ്തു തീർക്കു ന്ന തി നായി യോഗ്യരായ 
രജിസ്റ്റേർഡ് കോൺട്രാക്ടർമാരിൽ നിന്നും സീൽ ചെയ്ത 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ക്രമ പ്രവൃത്തി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നിരതദ്രവ്യം 
നമ്പർ സ്ഥലവും പ്രവൃത്തിയുടെവിവരവും 

അടങ്കൽ തുകയും 


- (2) 


ദർഘാസ് ഫോറത്തിന്റെ വില കമ ന മ്പർ 1, 2, 4 
ഇവയ്ക്ക് 600 + വാറ്റ്, ക്രമനമ്പർ 3 - ന് 400 + വാറ്റ്. 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 30 - 3- 2013 വരെ മാത്രം. 

ദർഘാസ് ഫോറങ്ങളും ജോലികളെ സംബന്ധിച്ചുള്ള 
വിവര ങ്ങളും ദർഘാസ് ഫോറത്തിന്റെ വിലയും വില് ന 
നികു തിയും കൂടി പണമായോ മണി ഓർ ഡ റായോ 
അട യ്ക്കു ന്നവർക്ക് ദർഘാസ് സ്വീക രി ക്കുന്ന അവസാന 
തീയതിയായ 20 - 9 - 2012 ഉച്ചയ്ക്ക് ഒരു മണി വരെ ഈ 
ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച മുദ്രവെച്ച 
ദർഘാസുകൾ അന്നേദിവസം ഉച്ചകഴിഞ്ഞ് 3 മണിവരെ ഈ 
ആഫീസിൽ സ്വീകരിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ 
വില മടക്കി നൽകുന്നതല്ല. 

- ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയായ 
(20 - 9 - 2012 ) വൈകിട്ട് 3.30 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ താഴെ ഒപ്പിട്ടിരിക്കുന്ന ആളോ ടിയാൻ 
അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ടെണ്ടറുകൾ തുറക്കുന്ന 
തായിരിക്കും. ടെണ്ടർ ഫോറത്തിനോടൊപ്പം നിരതദ്രവ്യത്തിനുള്ള 
തുക പണമായോ തൃശ്ശൂരിലുള്ളഏതെങ്കിലും ദേശസാൽകൃത 
ബാങ്കിൽ മാറാവുന്ന വിധത്തിലുള്ള ഡിഡി ആയോതാഴെ 
ഒപ്പിട്ടിരിക്കുന്ന ആളുടെഔദ്യോഗിക മേൽവിലാസത്തിൽ 
ഉള്ളത്ഉണ്ടായിരിക്കേണ്ടതാണ്. ദർഘാസ് ഫോറത്തിനോടൊപ്പം 

100 - ന്റെ മുദ്രപത ത്തിലുള്ള പ്രിലിമിനറി എഗ്രിമെന്റ് 
നൽകേണ്ടതാണ്. അപൂർണ്ണമായ ദർഘാസുകൾ നിരസിക്കുന്ന 
തായിരിക്കും. ഇങ്ങനെ ഏതെങ്കിലും ടെണ്ടറുകൾ കരാറുകാരനെ 
അറിയിക്കാതെ നിരസിക്കാനും അടങ്കലിൽ നേരിയ വ്യത്യാസം 
വരുത്തുവാനും അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ആളിൽ 
നിക്ഷിപ്തമായിരിക്കും. പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും 
വനം വകുപ്പിൽ നിന്നും കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന 
വ്യവസ്ഥകൾ ഈ ജോലികൾക്കും ബാധക മാ യി രിക്കും. 
ഏതെങ്കിലും കാരണവശാൽ നിശ്ചയിച്ച ദിവസം ദർഘാസ് 
നടക്കാതെ വന്നാൽ 27 -9 -2012 - നും അന്നും നടക്കാതെ വന്നാൽ 
4 - 10 - 2012 - നും നിശ്ചിത സമയത്തും സ്ഥലത്തും ദർഘാസ് 
നടത്തുന്നതാണ്. 


- 1 പീച്ചി- വാഴാനി വന്യജീവി സങ്കേതത്തിൽ 

ഒളകര ആദിവാസി കോളനി റോഡിലെ 
ചരിഞ്ഞ പതലം കോൺക്രീറ്റിംഗ് (125 m ) 
- 2 ,61, 000 

13 , 100 
2 പീച്ചി- വാഴാനി വന്യജീവി സങ്കേതത്തിൽ 

പൊന്മുടി സെക്ഷനിൽ പാലക്കുഴി ഭാഗത്തെ 
സോളാർ പവർ ഫെൻസിംഗ് നിർമ്മാണം 
(2 കി . മീ .) - 2,72,000 

13 , 600 
പീച്ചി- വാഴാനി വന്യജീവി സങ്കേതത്തിൽ 
പൊന്മുടി സെക്ഷനിൽ മണിയൻ കിണർ 
ആദിവാസി കോളനിക്കു ചുറ്റുമുള്ള സോളാർ 
പവർ ഫ ൻ സിംഗിന്റെ ( 3 കി . മീ . ) 
അറ്റകുറ്റപണികൾ നടത്തൽ - 1,54,500 

7 ,750 
ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ എച്ചിപ്പാറ 
ഇ . ഡി . സി . ക്ക് വേണ്ടി ഓഫീസ് കം വനശീ 
ഷോപ്പ് കെട്ടിടത്തിന്റെ നിർമ്മാണം- 2,55,000 12,750 


പാലക്കാട് വൈൽഡ് ലൈഫ് 
സർക്കിൾ, പീച്ചി, തൃശ്ശൂർ. 


( ഒപ്പ്) 
വൈൽഡ് ലൈഫ് വാർഡൻ. 


നിലമ്പൂർ നോർത്ത് ഡിവിഷൻ 


പുനർ ലേല ദർഘാസ് പരസ്യം 


നമ്പർ ഇ2 - ഒ. ആർ.3/ 08 ഇ .എഫ്.എസ്. 

2012 ആഗസ്റ്റ് 13. 
നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ എടവണ്ണ റെയിഞ്ചിൽപ്പെട്ട എടക്കോട് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ പാലക്കടവ് 
ഒ. പി. പരിധിയിൽ വല്ലക്കുഴി വി. എഫ്. സി. ഐറ്റം-6- ൽപ്പെട്ട ഭാഗത്ത് ഒ. ആർ. 3/ 2008 ഇ . എഫ്. എസ്. കേസിൽപ്പെട്ടതും വനം 
വകുപ്പിന്റെ അധീനതയിൽപ്പെട്ടതുമായ 1.25 ഏക്കർ സ്ഥലത്തെ റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് 30- 11 -2011 - ന് ലേലം ചെയ്തതിൽ 
ലേലത്തിൽ എടുത്തിട്ടുള്ള ശ്രീ . എൻ കെ . അബ്ദുള്ള, കോഴിപ്പള്ളി ഹൗസ്, ചേലമ്പ് പോസ്റ്റ്, മലപ്പുറം ജില്ല എന്നയാൾ 
ലേലദിവസം അടവാക്കിയ ഭാഗിക ലേലത്തുകയല്ലാതെ ബാക്കി തുകയും നികുതികളും ലേല നിബന്ധനകൾ പ്രകാരം 
യഥാസമയം അടവാക്കാതിരുന്നതിനാലും, ഇക്കാര്യത്തിൽ ടിയാനയയ്ക്കുന്നരജിസ്റ്റേർഡ് കത്തുകൾ ടിയാൻ വാങ്ങുവാൻ 
വിസമ്മതിച്ചതിനാലും ലേലദിവസം ടിയാൻ അടവാക്കിയ ഭാഗിക ലേലത്തുക സർക്കാരിലേക്ക് മുതൽക്കൂട്ടിക്കൊണ്ട് 
ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ താഴെ പറയും പ്രകാരം പുനർലേലം ചെയ്യുന്നതിന് സീൽചെയ്ത ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


-- തോട്ട ത്തിന്റെ പേര്- എടവണ്ണ റെയിഞ്ച് എട ക്കോട് ഫോറസ്റ്റ് സ്റ്റേഷൻ, പാലക്കടവ് ഒ. പി . വല്ലക്കുഴി VFC 
ഐറ്റം 6- ൽപ്പെട്ട ഭാഗത്ത് 1.25 ഏക്കർ റബ്ബർ തോട്ടം. 


മരങ്ങളുടെ എണ്ണം 230 റബ്ബർ മരങ്ങൾ. 
ഉദ്ദേശ അളവ്- തടി 45. 221 ക്യൂ . മീ., വിറക് 37 MT. 
നിരതദ്രവ്യം - 20,000 . 


ദർഘാസ് ഫോറത്തിന്റെ വില 


400 + വാറ്റ്. 


18th SEPT . 2012] 


FOREST DEPARTMENT 


206 


ടെണ്ടർ ഫോറം കൊടുക്കുന്ന അവസാന തീയതിയും സമയവും- - 26- 9 - 2012 1 മണി വരെ. 
ടെണ്ടർ ഫോറം കിട്ടിയിരിക്കേണ്ട അവസാന തീയതിയും സമയവും 26 - 9 - 2012 , 3 മണി വരെ. 
ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും- 26 - 9- 2012 , വൈകുന്നേരം 4 മണി. 


പ്രവൃത്തിയുടെ കാലാവധി-- കരാർ തീയതി മുതൽ 30 ദിവസം. 

ദർഘാസ് ഫോറം കൈമാറാൻ പാടില്ല . ദർഘാസ് ഫോറത്തിന്റെ വിലയും നികുതികളും തിരിച്ച് നൽകുന്നതല്ല. പൂരിപ്പിച്ച 
ദർഘാസിനോടൊപ്പം നിശ്ചിത നിരതദ്രവ്യവും അടയ്ക്കേണ്ടതാണ്. നിരതദ്രവ്യമില്ലാത്ത ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 
നിരതദ്രവ്യം അടച്ച് ദർഘാസ് സമർപ്പിച്ചവരിൽ ഹാജരായവരെമാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥരോ നിലമ്പൂർ നോർത്ത് ഡിവിഷനിൽ ടി പ്രവൃത്തി ലേലം 
ചെയ്യുന്നതും, ലേലത്തിനുശേഷം ദർഘാസ് തുറക്കുന്നതുമായിരിക്കും. ലേലത്തിലോ ദർഘാസിനോ ഏതിലാണ് കൂടുതൽ തുക 
വാഗ്ദാനം ചെയ്തയാളുടെ പേരിൽ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥന്റെഅന്തിമ ഉത്തരവിന് വിധേയമായി ലേലം ഉറപ്പിക്കുന്നതായിരിക്കും. 
ലേലത്തിൽ റബ്ബർ മരങ്ങൾ വിൽക്കാൻ സാധിക്കാതെ വന്നാൽ ആയത് 3 - 10 - 2012 - നും അന്നേദിവസം റബ്ബർ മരങ്ങൾ വിൽക്കാൻ 
സാധിക്കാതെ വന്നാൽ 10 - 10 - 2012 - നും മേൽപ്പറഞ്ഞ സ്ഥലത്തും സമയത്തും അതേ വ്യവസ്ഥകളോടെ ദർഘാസ്/ ലേലം 
നടത്തുന്നതായിരിക്കും. ദർഘാസ് ലേലം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസിലോ എടവണ്ണ ഫോറസ്റ്റ് റെയ്ഞ്ച് ഓഫീസിലോ ഓഫീസ് സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. ( ഫോൺ: ഡിവിഷൻ 
ഓഫീസ്: 04931- 220232 , എടവണ്ണ റെയ്ഞ്ച് ഓഫീസ്: 04931- 221959). 


- ലേല നിബന്ധനകൾ 


1. റബ്ബർ മരങ്ങളുടെ നിൽപ്പ്, നിൽപ്പ് സ്ഥിതി ബന്ധപ്പെട്ട റെയ്ഞ്ച് ഓഫീസറുടെ അനുവാദത്തോടുകൂടി പരിശോധിച്ച് 
അവ നേരിൽ ബോദ്ധ്യപ്പെടേണ്ടതാണ്. ദർഘാസിന്/ ലേലത്തിനുശേഷം തൽസംബന്ധമായ പരാതികൾ സ്വീകരിക്കുന്നതല്ല . 

2. ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ അവരെ തിരിച്ചറിയു ന്ന തിന്ബന്ധപ്പെട്ട വില്ലേജാഫീസിൽനിന്നും ലഭിച്ച 
മേൽവിലാസവും, കൈയ്യൊപ്പും സാക്ഷ്യപ്പെടുത്തിയ സാക്ഷ്യപത്രമോ ഇലക്ഷൻ കമ്മീഷനിൽനിന്നും ലഭിച്ച തിരിച്ചറിയൽ കാർഡിന്റെ 
പകർപ്പോ ഹാജരാക്കേണ്ടതാണ്. 

- 3. ദർഘാസുകൾ സ്വീകരിച്ചശേഷം ദർഘാസുകാരിൽ സ്ഥലത്തുള്ളവരെമാത്രം ഉൾപ്പെടുത്തി ലേലം നടത്തുന്നതും, 
അതിനുശേഷം ദർഘാസുകൾ തുറക്കുന്നതുമാണ്. ലേല ദർഘാസുകളിൽ കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുന്നവരുടെ പേരിൽ 
ദർഘാസ്/ ലേല തുക തൃപ്തിക രമാണെങ്കിൽ ലേലം/ ദർഘാസുകൾ താൽക്കാലികമായി ഉറപ്പിച്ച് അംഗീകാരത്തിനായി 
മേലധികാരികൾക്ക് ശുപാർശ ചെയ്യുന്നതാണ്. 
- 4. ദർഘാസ് നൽകുന്നവർക്ക് മാത്രമേ നിരതദ്രവ്യം കെട്ടി ലേലത്തിൽ പങ്കെടുക്കുവാൻ അനുവദിക്കുകയുള്ളു. 

- 5. ദർഘാസ്/ ലേല സംഖ്യയുടെ 35 % ലേലം കൊണ്ടയുടനെ അടവാക്കേണ്ടതാണ്. എന്നാൽ 35 % ഒരു ലക്ഷത്തിലധികം 
വരികയാണെങ്കിൽ, ലേലം കൊണ്ടയുടനെ ഒരു ലക്ഷവും, ബാക്കി 7 പ്രവൃത്തി ദിവസങ്ങൾക്കകവും ചെലാൻ പ്രകാരം സർക്കാർ 
ട്രഷറിയിൽ അടവാക്കേണ്ടതാണ്. ഇപ്രകാരം അടവാക്കുന്നതിന് വീഴ്ച വരുത്തിയാൽ ലേലം കൊണ്ടയാൾ അടവാക്കിയ 
നിരതദ്രവ്യമടക്കമുള്ള മുഴുവൻ തുകയും സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും, ലേലക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ 
പുനർലേലം നടത്തുന്നതുമാണ്. 

6. മേൽപ്പറഞ്ഞ പ്രകാരമുള്ള ലേലസംഖ്യയുടെ ബാക്കി തുകയും, വനവികസന നികുതി, വാറ്റ്, ഇൻകം ടാക്സ് തുടങ്ങിയ 
നികുതികളും ലേലം സ്ഥിരപ്പെടുത്തി അറിയിക്കുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം അടവാക്കുകയും 100 - ന്റെ മുദ 
പേപ്പറിൽ കരാർ വെയ്ക്കേണ്ടതും, കരാർ തീയതി മുതൽ 30 ദിവസത്തിനകം റബ്ബർ മരങ്ങൾ മുറിച്ച് സ്വന്തം ഉത്തരവാദിത്വത്തിലും 
ചെലവിലും നീക്കം ചെയ്യേണ്ടതാണ്. ഇപ്രകാരം ടി സമയത്തിനകം റബ്ബർ മരങ്ങൾ നീക്കം ചെയ്യുന്നില്ലായെങ്കിൽ ദർഘാസുകാരൻ 
ആവശ്യപ്പെടുന്നപക്ഷം 15 ദിവസം കൂടി സമയം അനുവദിക്കാവുന്നതാണ്. 

7. ലേലം സ്ഥിരപ്പെടുത്തി 15 ദിവസത്തിനകം ബാക്കി തുക അടവാക്കാത്തപക്ഷം 18 % പലിശയോടുകൂടി തുടർന്നുള്ള 
15 ദിവസത്തെ സമയവും ടി സമയത്തിനകവും അടവാക്കാതെ വന്നാൽ 24 % പലിശയോടുകൂടി തുർന്നുള്ളമറ്റൊരു 15 ദിവസം 
സമയവും കൂടി അനുവദിക്കാവുന്നതാണ്. ടി സമയത്തും അടവാക്കാൻ കഴിയാതെ വന്നാൽ, മറ്റൊരറിയിപ്പില്ലാതെ ലേലക്കാരൻ 
അടവാക്കിയ മുഴുവൻ തുകയും സർക്കാരിലേക്ക് മുതൽകൂട്ടിക്കൊണ്ട് ലേലക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർലേലം 
ചെയ്യുന്നതാണ്. പുനർലേലം നടത്തുമ്പോൾ ലാഭമുണ്ടാവുകയാണെങ്കിൽ ആയതിൽ ലേലക്കാരന് യതൊരുവിധ അവകാശവാദവും 
ഉണ്ടായിരിക്കുന്നതല്ല. പുനർലേലത്തിൽ ഉണ്ടാകുന്ന എല്ലാ നഷ്ടങ്ങളും വീഴ്ച ലേലക്കാരനിൽനിന്ന് ഈടാക്കുന്നതാണ്. 

8. ദർഘാസ് സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനും ആവശ്യമെങ്കിൽ കാരണം ബോധിപ്പിക്കാതെ റദ്ദാക്കുന്നതിനും ഉള്ള 
അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറിൽ നിക്ഷിപ്തമാണ്. 

- 9. ദർഘാസ് ദിവസം പൊതു അവധിയോ/ ഹർത്താലോ ആയി വന്നാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സ്ഥലത്തും 
സമയത്തും വെച്ച്അതേ വ്യവസ്ഥകളോടെ ദർഘാസ്/ ലേലം നടത്തുന്നതായിരിക്കും. 

10. ദർഘാസ്/ ലേലം സംബന്ധിച്ച് നിയമാനുസൃതമായ പോസ്റ്റ് ഓഫറുകൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ ആയത് ദർഘാസ്/ ലേല 
തീയതി മുതൽ ഏഴ് ദിവസത്തിനകം ഈ ഓഫീസിൽ ഹാജരാക്കേണ്ടതാണ്. നിശ്ചിത തീയതിക്കുശേഷം ലഭിക്കുന്ന പോസ്റ്റ് 
ഓഫറുകൾ സ്വീകരിക്കുന്നതല്ല . പോസ്റ്റ് ഓഫറുകൾ നൽകുന്നത് സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിയമങ്ങളും ഇവിടേയും 
ബാധകമായിരിക്കും. 

11. ദർഘാസ് സംബന്ധിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിലവിലുള്ള പൊതു നിയമങ്ങളും മറ്റ് നിബന്ധനകളും ഇത് 
സംബന്ധിച്ച് കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും ഈ ദർഘാസ്/ ലേലത്തിനും ബാധകമായിരിക്കും. 

- (ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, 

ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 
നിലമ്പൂർ. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


18th SEPT . 2012] 


FOREST DEPARTMENT 


207 


NILAMBUR SOUTH DIVISION 

TENDER NOTICE 
No . D - 4336/2012 . 

25th August 2012 . 
Sealed competitive tenders superscribing the name of 
the works are invited by the undersigned for and on 
behalf of the Governor of Kerala from registered 
contractors for the following works . 
Si. Name of work with 

EMD 
No. 

Approximate 

Estimate 

Amount 
Construction of a Forest Station building 
at Chokkad in Kalikavu Range during 
2012 -13 - 25 lakh. 

62,500 
2 Construction of Dormitory (Bachelor 

quarters ) at Cherupuzha in Karulai Range 
during 2012 -13 - 15 lakh. 

37.500 
3 Construction of Compound wall around 

proposed Forest Station building at 
Chokkad in Kalikavu Range during 
2012 -13 - 10 lakh. 

25,000 
4 Construction of a Out post building at 

Amarambalam in Kalikavu Range during 
2012 -13 _ 7 lakh . 

17,500 
5 Construction of a Out post building at 

Vattathur in Kalikavu Range during 
2012 - 13 - 7 lakh . 

17 ,500 
6 Construction of a Out post building at 

T. K . Colony in Kalikavu Range during 
2012 -13 - 7 lakh . 

17.500 
7 Construction of a Type II building at 

Padukka in Karulai Range during 
2012 -13 - 7 lakh . 

17,500 
8 Construction of permanent Cairns along 

Mannarmala V .F .C . item No. 33 , 90 Survey 
points 1st reach in Kalikavu Range during 
2012 - 13 - 3 .25 lakh . 

8,200 
9 Construction of permanent Cairns along 

Mannarmala V .F .C . item No. 33 , 90 Survey 
points 2nd reach in Kalikavu Range during 
2012 -13 - 3 . 25 lakh . 

8,200 


in the presence of the tenderers present at that time. In 
case due to some other reasons the proposed tenders of 
any work is not materialised on the scheduled date on 
27 -9 - 2012 , such tender will be accepted at the same time 
on 4 - 10 -2012 , such tender will be opened at 3 . 30 p . m . on 
the same day . If the due date happens to be a holiday or 
other reasons the tender form will be received on 
11 - 10 - 2012 at the same time . 

Tender forms are not transferable . The EMD noted 
against each works should be paid along with the tender 
form by Demand Draft (cheque will not be acceptable ) 
drawn in favour of the undersigned payable at any 
Nationalised Bank at Nilambur. Incomplete tender or tender 
without EMD and preliminary agreement are liable to be 
rejected . The undersigned reserves the right to reject any 
tender without arraying any reasons and changes the 
estimate amount marginally thereof. All the conditions 
prevailing in the Kerala PWD tenders are applicable to 
this tender also . 

Further details in this regard can be had from the 
Range Officer, Karulai , Kalikavu or from this office during 
working hours. (Phone No . 04931- 220392, 270296, 245720 ). 

-- കേരള ഗവർണ്ണർക്കുവേണ്ടി നിലമ്പൂർ സൗത്ത് ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസറുടെ കാര്യാലയത്തിൽ താഴെ പറയുന്ന 
പ്രവർത്തികൾക്കായി താഴെ കാണിച്ച തീയതിയിൽ പകൽ 
3 മണിവരെ കേരള പൊതു മരാമത്തു വകുപ്പിൽ രജിസ്റ്റർ 
ചെയ്തിട്ടുള്ള കരാറുകാരിൽനിന്നും മത്സര സ്വഭാ വമുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ പ്രവർത്തി 
കളുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ 
സമർപ്പിക്കേ ണ്ട താ ണ് . ദർഘാസ് ഫോറ ങ്ങൾ ഗസറ്റിൽ 
പരസ്യംചെയ്ത തീയതി മുതൽ എല്ലാ പ്രവർത്തി ദിവസങ്ങ 
ളിലും 27 - 9 - 2012 - ന് 1 മണിവരെയും ഈ ഓഫീസിൽനിന്നും 
ലഭിക്കുന്നതും 3 മണിവരെ സ്വീകരിക്കുന്നതും 3. 30 മണിക്ക് 
അപ്പോൾ ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കു 
ന്നതുമായിരിക്കും. 

- കേരള പൊതുമരാമത്തുവകുപ്പിലെ അംഗീകൃത കരാറുകാർ 
നിശ്ചിത തുക രൊക്കം പണ മാ യി അടച്ച് രേഖാമൂലം 
അപേക്ഷിച്ചാൽ ദർഘാസ് ഫോറ ങ്ങളും മറ്റും ദർഘാസ് 
തീയതി ഉച്ചയ്ക്ക് 1 മണിവരെ നിലമ്പൂർ സൗത്ത് ഡിവിഷൻ 
ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ 
വില യാതൊരു കാര ണ വ ശാലും തിരികെ നൽകു ന്ന ത ല്ല . 
ദർഘാസിനോടൊപ്പം നിശ്ചിത നിരതദ്രവ്യം ഒടുക്കിയതിനുള്ള 
രേഖയും 100 - ന്റെ മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടിയും 
അടക്കം ചെയ്യേണ്ട തു മാ ണ് . ആവശ്യമായ നിര ത ദ്രവ്യം 
വെയ്ക്കാ ത്തതും 100 - ന്റെ മുദ്രഎത്ര ത്തിൽ പ്രാഥമിക 
ഉടമ്പടി അടക്കം ചെയ്യാത്തതുമായ ദർഘാസുകൾ നിരാകരിക്കു 
ന്ന തുമാ ണ് . ദർഘാസ് പ്രമാണങ്ങൾ കൈമാറ്റം ചെയ്യാൻ 
പാടി ല്ലാ ത്ത താ കു ന്നു . നിര ത ദ്രവ്യം നില നൂർ സൗത്ത് 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ മേൽവിലാസത്തിൽ 
മാറത്തക്കവിധം ഡിമാന്റ് ഡാഫ്റ്റായി ദർഘാസിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 

- ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്ന 
തിനുമുള്ള അധികാരം നിലമ്പൂർ സൗത്ത് ഡിവിഷണൽ 

ഫോറസ്റ്റ് ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. ഏതെങ്കിലും 
കാര ണ വ ശാൽ നിശ്ചയിച്ച തീയതിയിൽ ദർഘാ സു കൾ 
നടക്കാതെ വന്നാൽ 4 - 10 - 2012 -ാം തീയതിയിൽ അതേ സമയത്ത് 
നടക്കുന്നതാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന തീയതിയിൽ ടെണ്ടർ 
നടക്കാതെ വരുകയോ, പൊതുഅവധിയായി പ്രഖ്യാപിക്കുകയോ 
ചെയ്താൽ 11 - 10 - 2012 തീയതിയിൽ 3 മണിവരെ സ്വീകരിക്കു 
ന്നതും 3. 30 മണിക്ക് ടെണ്ടർ തുറക്കുന്നതുമായിരിക്കും. കേരള 
പൊതുമരാമത്തു വകുപ്പിന്റെ ദർഘാസ് സംബന്ധിച്ച എല്ലാ 
വ്യവസ്ഥകളും ഇതിനും ബാധക മാ യി രിക്കും. കൂടു തൽ 
വിവരങ്ങൾ ഈ ഓഫീസിലോ കരുളായി റെയിഞ്ചാഫീസിലോ 
കാളി കാവ് റെയി ഞാ ഫീ സിലോ അ ന്വേ ഷി ച്ചാൽ 
അറിയാവുന്നതാണ്. 
( ഫോൺ 04931 -220392 , 270296, 245720 ) . 


Cost of tender form - 3 ,800 + KVAT for Sl . No . 1 , 

2 , 300 + KVAT for Sl . No . 2 , 2 , 000 + KVAT for 
Sl. No. 3 , 1 , 400 + KVAT for Sl. Nos. 4, 5 , 6 , 7 and 
700 + KVAT for Sl. Nos. 8 , and 9 . 
Date of tender - 27 -9- 2012. 

Classification of Contractor _ " B Class for Sl. No. 1 
and “ C Class for others . 

Period of work — 6 months for Sl. Nos. 1 and 2 and 3 
months for others . 

Tender forms and other connected conditions can be 
obtained from the office of the undersigned on application 
in writing and on payment of the cost of the tender form 
either in cash or in Money Order ( not refundable ) upto 
1 p . m . on 27 -9- 2012 and will be received on the same day 
upto 3 p . m . The tenders will be opened by the 
undersigned or his deputy on the same day at 3 . 30 p . m . 


18th SEPT. 2012] 


FOREST DEPARTMENT 


208 


( 1) 


( 2 ) 


ക്രമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


(1) 


(2) 


8 , 200 


62,500 


37,500 


- 25,000 


1 കാളികാവ് റെയിഞ്ചിന് കീഴിലെ ചോക്കാട് 
എന്ന സ്ഥലത്ത് പുതിയ ഫോറസ്റ്റ് സ്റ്റേഷൻ 

നിർമ്മാണം - 25 ലക്ഷം. 
2 കരുളായി റെയിഞ്ചിലെ ചെറുപുഴ എന്ന 
സ്ഥലത്ത് ഡോർമിറ്ററി ( ബാച്ച്ലർ 
ക്വാർട്ടേഴ്സസ്) നിർമ്മാണം- 15 ലക്ഷം. 
3 കാളികാവ് റെയിഞ്ചിന് കീഴിലെ ചോക്കാട് 
എന്ന സ്ഥലത്ത് പുതിയ ഫോറസ്റ്റ് സ്റ്റേഷനു 
ചുറ്റുമതിൽ നിർമ്മാണം - 10 ലക്ഷം. 
4 കാളികാവ് റെയിഞ്ചിന് കീഴിലെ അമരമ്പലം 
എന്ന സ്ഥലത്ത് ഔട്ട്പോസ്റ്റ് നിർമ്മാണം 

- 7 ലക്ഷം. 
5 കാളികാവ് റെയിഞ്ചിന് കീഴിലെ വെട്ടത്തൂർ 
എന്ന സ്ഥലത്ത്ഔട്ട്പോസ്റ്റ് നിർമ്മാണം - 

| 7 ലക്ഷം. 
6 കാളികാവ് റെയിഞ്ചിന് കീഴിലെ ടി. കെ . കോളനി 
എന്ന സ്ഥലത്ത്ഔട്ട്പോസ്റ്റ് നിർമ്മാണം - 

| 7 ലക്ഷം. 
7 കരുളായി റെയിഞ്ചിന് കീഴിലെ പടുക്ക എന്ന 
എന്ന സ്ഥലത്ത് ടൈപ്പ് 2 കെട്ടിട നിർമ്മാണം 


8 കാളികാവ് റെയിഞ്ചിന് മണ്ണാർമല നിക്ഷിപ്ത 

M50100mloleros V .F . Citem No. 33 90 
സ്ഥിരം ജണ്ടകളുടെ നിർമ്മാണം 
( ഒന്നാം ഘട്ടം) - 3.25 ലക്ഷം. 
9 കാളികാവ് റെയിഞ്ചിലെ മണ്ണാർമല നിക്ഷിപ്ത 

m5016070loleos V .F. Citem No. 33 90 
സ്ഥിരം ജണ്ടകളുടെ നിർമ്മാണം 
(രണ്ടാം ഘട്ടം) - 3.25 ലക്ഷം. 

8 ,200 
ദർഘാസ് പമാണ ത്തിന്റെ വില - കമ ന മ്പർ 1 - ന് 
3,800 + വാറ്റ്, ക്രമനമ്പർ 2 - ന് 2,300 + വാറ്റ്, ക്രമനമ്പർ 
3 - ന് 2, 000 + വാറ്റ്, കമ ന മ്പർ 4 , 5 , 6 , 7 ഇവയ്ക്ക് ക് 
1,400 + വാറ്റ്, ക്രമനമ്പർ 8, 9 ഇവയ്ക്ക് 700 + വാറ്റ്. 

ദർഘാസ് സമർപ്പിക്കേണ്ട തീയതിയും സമയവും 
27 - 9 - 2012 പകൽ 3 മണി. 

- കരാർ കാലാവധി കമ നമ്പർ 1, 2 എന്നിവ യക്ക് 6 
മാസം, മറ്റുള്ളവയ്ക്ക് 3 മാസം. 

കരാറുകാരുടെ തരം - ക്രമനമ്പർ 1- ന് “ ബി ക്ലാസ്, മറ്റ് 
പ്രവൃത്തികൾക്ക് “ സി ” ക്ലാസ്. 

- മേൽപ്പറഞ്ഞ അടങ്കൽ തുകകൾ ഏകദേശം മാത്രമാണ്. 
യഥാർത്ഥ തുക ടെണ്ടർ ഫോറത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. 
ഫണ്ടിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് പ്രവൃത്തികളിൽ മാറ്റങ്ങൾ 
വരാവുന്നതാണ്. യഥാർത്ഥ അടങ്കൽ തുകയ്ക്ക് അനുസൃത 
മായി നിരതദ്രവ്യത്തിൽ മാറ്റം വരാവുന്നതാണ്. 
Divisional Forest Office , 

( Sd.) 
Nilambur. 

Divisional Forest Officer. 


17 ,500 


17,500 


17 ,500 


7 ലക്ഷം. 


17 , 500 


KANNUR DIVISION 

TENDER NOTICE 


No. KN-6861/2012. 


24th August 2012. 


Sealed competitive tenders are invited from eligible “ A ” Class Contractors registered in the Forest Department in 
pursuance of G . O . (Ms.) 226 /81/Forest, dated 16 -12- 1981 for felling trees, working down and transporting timber poles, 
billets and firewood from the marked trees of Teak Plantaion in Kannavam & Kottiyoor Ranges mentioned in the Schedule 
below to the Depots and stacking of timber poles billets and fire wood mentioned in the same schedule. 

SCHEDULE 
ESTIMATED QUANTITY OF TIMBER , BILLETS, FIREWOOD AVAILABLE IN THE PLANTATION 


Sl. Name of 
No. Range 


Name 


No. of 
Trees 


Teak Timber Hard wood Fire wood 

(M3) Timber (M3) MT 


of 


Name of Depot 
to where the 
materials are 
to be transported 


PAC 


Plantation 
and Extent 


EMD 


(1) 


(2) 


(3) 


(4) 
Teak 404 
(Nos.) 
Hardwood 
309 (Nos .) 


(5) 
270.925 


6 
200 .816 


(7) 
Teak 103 .55 
Other Hard 
wood - 140. 449 


(8) 
Govt Timber 
| Depot, 
Kannoth 


(9) 
20, 20,000 


(10) 
51,000 


1 Kottiyoor 1951 Teak and 

soft wood 
Plantation , 
Nedumpoil 
in Tholambra 
section 
Kottiyoor 
(5. 5 Ha:) 


18th SEPT. 2012 ] 


FOREST DEPARTMENT 


209 


(1) (2) 


(3) 


(4) 


(5) 


(6 


(7) 


(9) 


( 10 ) 


275.405M3 


112.81 


21,00 ,000 53 ,000 


Teak 545 
(Nos.) 
Hardwood 
413 (Nos.) 


Teak 78 .38 
Other Hard 
wood 126 .50 


2 Kannavam 1951 Teak & 

soft wood 
Plantation 
Kannoth 
Kannavam 
section 
(5 .6 Ha) 


Govt. Timber 
Depot., 
Kannoth 


Value of tender form — Sl . No. 1- 


3050 + VAT, Sl. No . 2- 


3150 + VAT. 


Note : — The contractors who have registered under “ A ” Category should produce Solvency Certificate issued by the 

Revenue Department or a Bank Guarantee by a Bank approved by Government (Nationalised or Scheduled 
Bank ) under the Bank Guarantee Scheme as follows: 


1. 


“ A ” Category 75 ,000 (Rupees Seventy five thousand only ) + 10 % of the amount by which the contract 
value exceed 3 lakh the Solvency Certificate or Bank Guarantee already produced by the tenderer at the time 
of registration of his name in “ A ” Class Contractor will be taken into account. 


Tender forms can be had from the Divisional Forest Officer, Kannur on payment of the cost and VAT shown 
in the schedule hereto on any working day during office hours upto 1 p .m . on 27 -9 -2012 . The tender forms 
shall be used only by the person in whose name it is issued and for the works specified in the schedule 
given below . Value of tender form will not be refunded . Tender form sold to any persons does not be changed 
or transferred to other Ranges . 


3 


The tenderers shall fill the tender forms purchased from this Office and submit the same together with all the 
papers intact. Tender should be addressed in a sealed cover with name of work clearly written thereon, to the 
Divisional Forest Officer, Kannur so as to reach him in his Office at Kannur before 3 p .m . on 27 - 9 -2012 
Tenders will be opened at 3. 30 p.m . on 27 - 9- 2012 . 


4 . 


Tenderers should quote uniform percentage of the scantioned estimate rate at which they can take up the 
work specified in the schedule both in figures and words. ( Fraction of one percent should not be quoted ) . 


5 . 


PAC amount may be change subject to the approval of the estimate . 


All the correction in the tender form should be initialed by the tenderer himself . 


7. 


The EMD of the unsuccessful tenderers will be refunded to them soon after opening of tender. 


8 . 


Sealed tenders will be opened by the Divisional Forest Officer at 3. 30 p . m . on the same day in the presence 
of such tenderers who elect to be present on the occasion . 


If the last date fixed for the receipt of tenders happens to be a holiday , the tenders will be received and 
opened on the next working day at the same time and place on the conditions specified above . 


10 . 


Tenders received after the specified date and time, without the requisite enclosures or tender not written up in 
proper order in form , will be rejected . 


Each tender should be accompanied by a deposit receipt obtained from an approved Bank in favour of the 
Divisional Forest Officer, Kannur as Earnest Money Deposit for the work . 


Further details can be had from the Divisional Forest Officer, Kannur or Range Officer of the above Ranges on 
any working days during office hours. 
Phone Nos.: 

Divisional Forest Office — 0497 2704808 . 


Forest Range Office , Kannavam — 0490 2300971 . 


Forest Range Office , Kottiyoor — 0490 2302015 . 


18th SEPT. 2012 


FOREST DEPARTMENT 


210 


Detailed tender conditions are available in the Divisional Forest Office , Kannur and the tenderers will peruse 
and satisfy the conditions before submitting tenders. 


Period of contract — 3 ( Three) Months from the date of agreement. 


If there is no sufficient response on tender on above said date, tender will be held again on 5 - 10 -2012 at the same 
time & place. Conditions applicable for tender on 27 -9 -2012 shall be applicable for tender on 5 - 10 - 2012 . Detailed Tender/ 
Auction sale conditions published in Kerala Gazette No. 50 dated 20 - 12 -2011 in Forest sheet Page No. 600 to 606 by the 
Chief Conservator of Forests (Protection ), Thiruvananthapuram vide notification No . Pro (5 ) 4668 /11 dated 7- 12-2011 and 
other rules and conditions in force , will be applicable to this tender also . 


നല 


കണ്ണൂർ ഡിവിഷനിലെ താഴെ പറയുന്ന റെയിഞ്ചുകളിൽപ്പെട്ട പട്ടികയിൽ കാണിച്ച തേക്കുതോട്ടങ്ങളിൽ നിൽക്കുന്ന മാർക്ക് 
ചെയ്ത മരങ്ങൾ വെട്ടി ലഭിക്കുന്ന തടിയും കഴകളും, ബില്ലറ്റും വിറകും ലോറികളിൽ കയറ്റി താഴെ പട്ടികയിൽ പറയുന്ന ഡിപ്പോ 
കളിൽ എത്തിക്കുന്നതിനും ആയവ ബന്ധപ്പെട്ട ഡിപ്പോകളിൽ വനം വകുപ്പിന്റെ നിയമാനുസരണം അട്ടിവെയ്ക്കുന്നതിനും 16- 12- 1981- ലെ 
ജി . ഒ. ( എം .എസ്.) 226/ 81 വനം സർക്കാർ ഉത്തരവിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി വനം വകുപ്പിൽ " എ ക്ലാസ് കരാറുകാരായി 
രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരിൽനിന്നും ഓരോ ജോലിക്കും പ്രത്യേകം പ്രത്യേകം സീൽ ചെയ്ത ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
തേക്ക്, പലജാതി വിറകുകൾ പ്രത്യേകം പ്രത്യേകം അട്ടിവെക്കേണ്ടതാണ്. 

- പട്ടിക 
നീക്കം ചെയ്യേണ്ട തടി, ബില്ലറ്റ്, വിറക് എന്നിവയുടെ ഏകദേശ അളവ് 


റെയിഞ്ചിന്റെപേര് 


തോട്ടത്തിന്റെപേരും വിസ്തീർണ്ണവും 


മരങ്ങളുടെഎണ്ണം 


തേക്ക്തടി(ക്യു.മീ.) 


ക്രമനമ്പർ 


ഘനമരതടി(ക്യു.മീ.) 


അട്ടിവെക്കേണ്ടസാധനങ്ങൾ എത്തിക്കേണ്ടഡിപ്പോയുടെ പേര് 


വിറക്(മെ.ടൺ) 


അടങ്കൽതുക 


നിരതദ്രവ്യം 


1 കണ്ണവം 


275 . 405 


275.405 12.81 പലജാതി- 


112 . 81 


ഗവ . ടിമ്പർ 


21,00,000 


53,000 


ന 


1951 തേക്ക്ആന്റ് തേക്ക് 545 

സോഫ്റ്റ് വുഡ് ഘനമരങ്ങൾ- 413 
പ്ലാന്റേഷൻ, കണ്ണോത്ത് 
(5.6 ഹെക്ടർ), 
കണ്ണവം സെക്ഷൻ 


38 
പലജാതി 

26.50 


ഡിപ്ലോത്ത് 


270 . 925 


200 . 816 


20 ,20, 000 


51, 000 


തേക്ക് 404 
ഘനമരങ്ങൾ- 309 


തേക്ക് - 103 .55 
പലജാതി 


ഗവ . ടിമ്പർ 
ഡിപ്പോ 
കണ്ണോത്ത് 


140 . 448 


2 കൊട്ടിയൂർ 1951 തേക്ക് ആന്റ് 

സോഫ്റ്റ് വുഡ് 
പ്ലാന്റേഷൻ 
നെടുംപൊയിൽ 
തോലമ്പ് 
സെക്ഷൻ ( 5.5 ) 


ടെണ്ടർ ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- ന് 3, 150 + വാറ്റ്, ക്രമനമ്പർ 2 - ന് 3,050 + വാറ്റ്. 


കുറിപ്പ്: - സ്വീകാര്യമായ ടെണ്ടറുകൾ സമർപ്പിക്കുന്ന വ്യക്തി ബന്ധപ്പെട്ട റവന്യൂ അധികാരികളിൽനിന്നും ആവശ്യമായ 

സോൾവൻസിയോ ബാങ്ക് ഗ്യാരണ്ടിയോ ഹാജരാക്കേണ്ടതാണ്. കൂടാതെ ടെണ്ടറിനൊപ്പം 100 മുദ്രപേപ്പറിൽ പ്രാഥമിക 
ഉടമ്പടി ഒപ്പിട്ട് വക്കേണ്ടതാണ്. ടെണ്ടർ അംഗീകരിച്ച് അറിയിപ്പ് കിട്ടിയ തീയതി മുതൽ 15 ദിവസത്തിനകം ആവശ്യമായ 
സെക്യൂരിറ്റി കെട്ടിവെച്ച് 100 മുദ്രപത്രത്തിൽ നിശ്ചിത കരാർ ഒപ്പുവയ്ക്കേണ്ടതാണ് ടെണ്ടർ ഫോറത്തിന്റെ വില യതൊരു 
കാരണവശാലും മടക്കി കൊടുക്കുന്നതല്ല . അടങ്കൽ അംഗീകരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അടങ്കൽ തുകയിൽ 
വ്യത്യാസം ഉണ്ടായേക്കാവുന്നതാണ്. 


ഉടമ്പടി കാലാവധി - ഉടമ്പടി വയ്ക്കുന്ന തീയതി മുതൽ 3 മാസം. 


18th SEPT. 2012 ). 


FOREST DEPARTMENT 


211 


ടെണ്ടർ ഫാറം വിൽക്കുന്ന അവസാന തീയതിയും സമയവും- 27 - 9-2012 ഉച്ചയ്ക്ക് 1 മണി. 
ടെണ്ടർ കിട്ടിയിരിക്കേണ്ട അവസാന തീയതിയും സമയവും 27 - 9- 2012 ഉച്ചയ്ക്ക് 3 മണി. 
ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും- 27-9- 2012 വൈകുന്നേരം 3.30 മണി. 

ഈ കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഓഫീസിലോ മേൽ പറഞ്ഞ റെയിഞ്ച് ഓഫീസുകളിലോ ഓഫീസ് പ്രവൃത്തി 
ദിവസങ്ങളിൽ അന്വേഷിക്കേണ്ടതാണ്. 
ഫോൺ നമ്പർ: 

ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, 
കണ്ണൂർ, കണ്ണോത്തുംചാൽ - 0497 2704808 
ഫോറസ്റ്റ് റെയിഞ്ച് ഓഫീസ്, കണ്ണവം - 0490 2300971 
ഫോറസ്റ്റ് റെയിഞ്ച് ഓഫീസ്, കൊട്ടിയൂർ 0490 2302015 


88 പി പേർ " " " " " 


വിശദമായ ടെണ്ടർ വ്യവസ്ഥയുടെ പകർപ്പ് ഈ ഓഫീസിലും മേൽപ്പറഞ്ഞ റെയിഞ്ചാഫീസുകളിലും ലഭ്യമാണ്. ആയത് 
വായിച്ചുനോക്കി ബോദ്ധ്യപ്പെട്ടശേഷം ടെണ്ടർ സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത ദിവസം വേണ്ടത്ര ടെണ്ടറുകൾ ലഭിക്കാത്തപക്ഷം 
5 - 10 - 2012 - ന് ഇതേ സ്ഥലത്തും സമയത്തും ടെണ്ടർ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. 27 - 9 - 2012 - ലെ നിബന്ധനകൾ 
5- 10 - 2012 - ലെ ടെണ്ടറിനും ബാധകമായിരിക്കും. 20 - 12 -2011- ലെ 50 -ാം നമ്പർ കേരള ഗസറ്റിലെ ഫോറസ്റ്റ് ഷീറ്റ് പേജ് നമ്പർ 600 മുതൽ 
606 വരെ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( പാട്ടക്ഷൻ), തിരുവനന്തപുരത്തിന്റെ 7 - 12 - 2011 - ലെ പാ ( 5 ) - 4668 / 11 നമ്പർ പ്രകാരം 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്ന വിശദമായ ദർഘാസ്/ ലേല വ്യവസ്ഥകളും അതാത് സമയത്ത് നിലവിലുള്ള മറ്റ് 
നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 
Divisional Forest Office, 

(Sd.) 
Kannur. 

Divisional Forest Officer. 


. .. പാട്ടക്ഷൻ), തിരുവനന്തപുരത്തിന്റെ18 . 


KASARAGOD DIVISION 


TENDER NOTICE 


Note : — The contractors who have registered under “ A ” 
Category should Solvency Certificate issued by the 
Revenue Department or a Bank Guarantee by a Bank 
approved by Government (Nationalised or Scheduled 
Bank ) under the Bank Guarantee Scheme as follows: 


No. KGE -2265/ 2012 . 

23rd August 2012. 
Sealed competitive tenders are invited from eligible 
“ A ” Class Contractors registered in the Forest Department 
in pursuance of G. O . ( Ms.) 226/81 / Forest, dated 16 -12 - 1981 
for felling trees , working down and transporting timber , 
poles, billets and firewood from the marked trees of 1951 
Teak Plantation , Parappa in Kasaragod Range mentioned in 
the schedule below to the Depot and stacking of timber 
poles , billets and Fire wood mentioned in the same 
schedule . 


- 1. "" A Category 75 , 000 ( Seventy five 
- thousand only ) + 10 % of the amount by which the 

contract value exceed 3 lakh the Solvency Certificate or 
Bank Guarantee already produced by the tenderer at the 
time of registration of his name in “ A ” Class Contractor 
will be taken in to account. 


SCHEDULE 


Estimated quantity of Timber, Firewood available 

in the plantation 


Kasaragod 
1951 Teak Plantation, 
Parappa ( 12 .641 Ha) 
1506 


- 2. Tender forms can be had from the Divisional 
Forest Officer, Kasaragod on payment of the cost and 
VAT shown in the schedule hereto on any working day 
during office hours up to 1 p .m . on 28 -9 -2012 . The tender 
forms shall be used only by the person in whose name it 
is issued and for the works specified in the schedule 
given below . Value of tender form will not be refunded . 
Tender form sold to any persons does not be changed or 
transferred to other Ranges. 


275 


Name of Range - 
Name of Plantation and - 
extent 
No. of Trees 
Teak Timber ( M3) 
Hard wood Timber ( M ) - 
Fire wood MT 
Name of Depot to where — 
the materials are to be 
transported and stacked 
PAC 


20 
Teak -41 MT Misc .- 11MT 


Govt. Timber Depot, 
Parappa 


3. The tenderers shall fill the tender forms 
purchased from this Office and submit the same together 
with all the papers intact. Tender should be addressed in 
a sealed cover with name of work clearly written thereon , 
to the Divisional Forest Officer, Kasaragod so as to reach 
him in his office at Kasaragod before 3 p .m . on 
28-9 - 2012 . Tenders will be opened at 3 .30 p .m . on 
28-9 -2012. 


13, 00,000. 


EMD 


32,500 . 
2 ,000 + VAT. 


Value of Tender Form 


18th SEPT. 2012] 


FOREST DEPARTMENT 


212 


4. Tenderers should quote uniform percentage of 
the sanctioned estimate rate at which they can take up the 
work specified in the schedule both in figures and words. 
(Fraction of one percent should not be Quoted .) 

- 5. PAC amount may be changed subject to the 
approval of the estimate . 


കാസറഗോഡ് ഡിവിഷനിലെ കാസറഗോഡ് റെയി 
ഞ്ചിൽപ്പെട്ട പട്ടികയിൽ കാണിച്ച തേക്കുതോട്ടങ്ങളിൽ നിൽക്കുന്ന 
മാർക്ക് ചെയ്ത മരങ്ങൾ വെട്ടി ലഭിക്കുന്ന തടിയും കഴകളും 
ബില്ലറ്റും വിറകും ലോറികളിൽ കയറ്റി താഴെ പട്ടികയിൽ 
പറയുന്ന ഡിപ്പോകളിൽ എത്തിക്കുന്നതിനും ആയവ ബന്ധപ്പെട്ട 
ഡിപ്പോയിൽ വനം വകുപ്പിന്റെ നിയമാനുസരണം അട്ടിവെയ്ക്ക 
ന്നതിനും 16 - 12 - 1981 - ലെ ജി . ഒ. ( എം .എസ്. ) 226 / 81/ വനം 
സർക്കാർ ഉത്തരവിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി വനം 
വകുപ്പിൽ " എ ക്ലാസ് കരാറുകാരായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള 
വരിൽനിന്നും സീൽ ചെയ്ത ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
തേക്ക്. പലജാതി വിറകുകൾ എന്നിവ പ്രത്യേകം പ്രത്യേകം 
അട്ടിവെക്കേണ്ടതാണ്. 


6 . All the correction in the tender form should be 
initiated by the tenderer himself. 


7. The EMD of the unsuccessful tenderers will be 
refunded to them soon after opening of tender. 

- 8. Sealed tenders will be opened by the Divisional 
Forest Officer at 3. 30 p.m . on the same day in the presence 
of such tenderers who elect to be present on the occasion . 

9. If the last date fixed for the receipt of tenders 
happens to be a holiday , the tenders will be received and 
opened on the next working day at the same time and 
place on the conditions specified above. 

- 10 . Tenders received after the specified date and 
time, without the requisite enclosures or tender not written 
up in proper order in form , will be rejected . 

11. Each tender should be accompanied by a 
deposit receipt obtained from an approved Bank in favour 
of the Divisional Forest Officer, Kasaragod as Earnest 
Money Deposit for the work . 


പട്ടിക 
നീക്കം ചെയ്യേണ്ട തടി, വിറക് എന്നിവയുടെ 

- ഏകദേശ അളവ് 
റെയിഞ്ചിന്റെ പേര് 

കാസറഗോഡ് 
തോട്ടത്തിന്റെ പേരും 

1951 തേക്ക് പ്ലാന്റേഷൻ, 
വിസ്തീർണ്ണവും 

കാസറഗോഡ് 

- (12. 641 ഹെക്ടർ) 
മരങ്ങളുടെ എണ്ണം 

- 1506 
തേക്ക് തടി ( ക്യു . മീ ) - 275 
ഘനമര തടി ( ക്യു . മീ ) 
വിറക് ( മെ .ടൺ) 

തേക്ക് - 41 
പലജാതി - 11 


| 


| 


| 


- 


20 


| 


- 12 . Further details can be had form the Divisional 
Forest Officer or Range Officer, Kasargod Range on any 
working days during office hours. 


അട്ടിവെക്കേണ്ട സാധനങ്ങൾ 
എത്തിക്കേണ്ട ഡിപ്പോയുടെ 
പേര് 

- ഗവ . ടിമ്പർ ഡിപ്പോ, പരപ്പ് 


അടങ്കൽ തുക 


| 13 , 00 ,000 . 


Phone Nos. : 


നിരതദ്രവ്യം 


32, 500 . 


Divisional Forest Officer — 04994 223171. 

Forest Range Office , Kasaragod — 04994 225072. 

Detailed tender conditions are available in the 
Divisional Forest Officer, Kasaragod and the tenderers will 
peruse and satisfy the condition before submitting tenders. 
The quantity of timber and firewood mentioned in the 
notification is approximate and may be changed . 
Period of Contract — 3 ( Three ) Months from the date of 
agreement. 


ടെണ്ടർ ഫോറത്തിന്റെ വില - 2, 000 + വാറ്റ്. 
കുറിപ്പ് : - സ്വീകാര്യമായ ടെണ്ടറുകൾ സമർപ്പിക്കുന്ന വ്യക്തി 

ബന്ധപ്പെട്ട റവന്യൂ അധികാരികളിൽനിന്നും ആവശ്യ 
മായ സോൾവൻസിയോ ബാങ്ക് ഗ്യാരണ്ടിയോ ഹാജരാ 
ക്കേണ്ടതാണ്. കൂടാതെ ടെണ്ടറിനൊപ്പം 100 - ന്റെ 
മുദ പേപ്പറിൽ പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് വയ്ക്കേ 
ണ്ടതാണ്. ടെണ്ടർ അംഗീകരിച്ച് അറിയിപ്പ് കിട്ടിയ 
തീയതി മുതൽ 15 ദിവസത്തിനകം ആവശ്യമായ 
സെക്യൂരിറ്റി കെട്ടിവെച്ച് 100 - ന്റെ മുദ്രപത്രത്തിൽ 
നിശ്ചിത കരാർ ഒപ്പുവയ്ക്കേണ്ടതാണ്. ടെണ്ടർ ഫോറ 
ത്തിന്റെ വില യാതൊരു കാരണവശാലും മടക്കിക്കൊ 
ടുക്കുന്നതല്ല. അടങ്കൽ അംഗീകരിക്കുന്നതിന്റെ അടി 
സ്ഥാനത്തിൽ അടങ്കൽ തുകയിൽ വ്യത്യാസം ഉണ്ടാ 
കാ വു ന്ന താ ണ് . അതു പോലെ പട്ടിക യിൽ 
തടിയുടെയും വിറകിന്റെയും ഏകദേശ കണക്കാണ് 
കാണിച്ചത്. അളവിലും വ്യത്യാസം ഉണ്ടാകുവാൻ 

ഇടയുണ്ട്. 
ഉടമ്പടി കാലാവധി ഉടമ്പടി വയ്ക്കുന്ന തീയതി മുതൽ 
3 മാസം. 


If there is no sufficient response on tender on 
above said date , tender will be held again on 4 - 10 -2012 
at the same time and place . Conditions applicable for 
tender on 28 - 9 - 2012 shall be applicable for tender on 
4 - 10 - 2012 . Detailed tender/ Auction sale conditions 
published in Kerala Gazette No. 50 dated 20 - 12 - 2011 in 
Forest sheet page No. 600 to 606 by the Chief Conservator 
of Forests ( Protection ) , Thiruvananthapuram vide 
Notification No. Pro . ( 5) 4668/11 dated 7- 12- 2011 and other 
rules and conditions in force, will be applicable to this 
tender also . 


ടെണ്ടർ ഫാറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 28 -9 -2012 ഉച്ചയ്ക്ക് 1 മണി. 


18th SEPT. 2012 ). 


FOREST DEPARTMENT 


213 


ടെണ്ടർ ഫോറം കിട്ടിയിരിക്കേണ്ട അവസാന തീയതിയും 
സമയവും- - 28 - 9 - 2012 ഉച്ചയ്ക്ക് 3 മണി. 


ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും - 28 - 9 - 2012 
വൈകുന്നേരം 3. 30 മണി. 
കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഓഫീസിലോ മേൽ പറഞ്ഞ 
റെയിഞ്ചാ ഫീസിലോ ഓഫീസ് പ്രവൃത്തി ദിവസങ്ങ ളിൽ 
അന്വേഷിക്കേണ്ടതാണ്. 
ഫോൺ നമ്പർ : 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്- 04994 223171. 
ഫോറസ്റ്റ് റെയിഞ്ച് ഓഫീസ്, കാസറഗോഡ് 04994 225072 . 

വിശദമായ ടെണ്ടർ വ്യവസ്ഥയുടെ പകർപ്പ് ഈ ഓഫീ 
സിലും മേൽപ്പറഞ്ഞ റെയിഞ്ചാഫീസിലും ലഭ്യമാണ്. ആയത് 
വായിച്ചുനോക്കി ബോദ്ധ്യപ്പെട്ടശേഷം അംഗീകൃത അടങ്കലിൻമേൽ 
ഏകീകൃത നിരക്കിൽ ടെണ്ടർ സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത 


ദിവസം വേണ്ടത് ടെണ്ട റു കൾ ലഭി ക്കാ ത്ത പക്ഷം 
4 - 10 - 2012 - ന് ഇതേ സ്ഥലത്തും സമയത്തും ടെണ്ടർ നടപടികൾ 
സ്വീകരിക്കുന്നതായിരിക്കും. 28 - 9 - 2012 - ലെ നിബന്ധനകൾ 
4 - 10 - 2012 - ലെ ടെണ്ടറിനും ബാധകമായിരിക്കും. 20 - 12 - 2011- ലെ 
50 -ാം നമ്പർ കേരള ഗസറ്റിലെ ഫോറസ്റ്റ് ഷീറ്റ് പേജ് നമ്പർ 600 
മുതൽ 606 വരെ ചീഫ് ഫോറസ്റ്റ് കസർവേറ്റർ ( പ്രൊട്ടക്ഷൻ), 
തിരുവനന്തപുരത്തിന്റെ 7 - 12 - 2011 - ലെ പാ ( 5) 4668 / 11 നമ്പർ 
പ്രകാരം ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്ന വിശദ 
മായ ദർഘാസ്/ ലേല വ്യവസ്ഥകളും അതാത് സമയത്ത് 
നില വിലുള്ള മറ്റ് നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധക 
മായിരിക്കും. 


Divisional Forest Office, 
Kasaragod. 


(Sd ) 
Divisional Forest Officer. 


